GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

200 


Reg . No. KL / TV ( N )/634/ 2018-20 


ക 


സർ 


കേരള 
KERALA GAZETTE 


ഗസററ് 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 മേയ് 12 
12th May 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 29 
29th Medam 1195 


19 


Vol. IX 


Thiruvananthapuram , 


No. 


Tuesday 


1942 വശാഖം 22 
22nd Vaisakha 1942 


PART III 
Forest Department 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കോട്ടയം 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്.എഫ്.2-801/ 2020. 


2020 ഏപ്രിൽ 22 . 


കേരള വനം വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർക്കാർ ഉത്തരവ് ജി . ഒ. ( എം. എസ്.) നമ്പർ 26 /17/ എഫ് & ഡബ്ലൂ.എൽ.ഡി. 


തീയതി 20-5-2017 പ്രകാരം നിലവിൽ യോഗ്യരായ " എ , ബി , സി ക്ലാസ് കരാറുകാരിൽ നിന്നും താഴെ പട്ടികയിൽ വിവരിക്കുന്ന 


പ്രവൃത്തികൾ ചെയ്യുന്നതിന് ദർഘാസ് ക്ഷണിക്കുന്നു . കരാറുകാരൻ വനംവകുപ്പിൽ നിലവിലുള്ളതും സർക്കാർ ഭാവിയിൽ 


( പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുവാൻ ബാദ്ധ്യസ്ഥരാണ്. ദർഘാസ് 


( പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 


ലഭ്യമാകുന്നതാണ്. നിരതദ്രവ്യം ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ പൊതുമേഖല ബാങ്കിൽ നിന്നോ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് 


ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്ട്രി കോട്ടയത്തിന്റെ പേരിൽ മാറാവുന്ന വിധത്തിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടതാണ്. ദർഘാസ് 


ഫോറത്തിന്റെ വില പണമായോ, ഡിമാന്റ് ഡ്രാഫ്റ്റായോ അടയ്ക്കാവുന്നതാണ്. 


Gaz . No. 19 / 2020 /DTP (Forest ). 


155 


12th MAY 2020] 


FOREST DEPARTMENT 


324 


പട്ടിക 


നി ര ത ര 


ദർഘാസ് ഡിവിഷന്റെ 
നമ്പർ പേര് 


ജോലിയുടെ 
പേര് 


തെകൾ 

തെ ടെ 
ഉല്പാദിപ്പിക്കേണ്ട ഏകദേശ എണ്ണം 

സ്ഥലം 


അടങ്കൽ 
തുക 


ദർഘാസ 
പ്രതവില 

₹ 


₹ 


24 20-21 


30000 


4,33,600 


900 + 108 


11,000 


50 തേക്ക് 
ബെഡ്നഴ്സറി 
നിർമ്മാണ 
ജോലി 


കോട്ടയം 
ജില്ല 


ജി.എസ്.റ്റി. 12 % 


25 20-21 


50 തേക്ക് 


30000 


4,32,000 


900 + 108 


11,000 


കോട്ടയം 
ജില്ല 


ജി.എസ്.റ്റി . 12 % 


സോഷ്യൽ 
ഫോറസ്ട്രി 
ഡിവിഷൻ 
കോട്ടയം 
സോഷ്യൽ 
ഫോറസ്ട്രി 
ഡിവിഷൻ 
കോട്ടയം 
സോഷ്യൽ 
ഫോറസ്ട്രി 
ഡിവിഷൻ 
കോട്ടയം 
സോഷ്യൽ 
ഫോറസ്റ്റി 
ഡിവിഷൻ 


ബെഡ്നഴ്സറി 
നിർമ്മാണ 
ജോലി 


26 20-21 


2500 


2,20,000 


500 + 60 


5,500 


2500 വലിയ കൂട 

തെകൾ 
ഉല്പാദിപ്പിക്കുന്ന 
ജോലി 


കോട്ടയം 
ജില്ല 


ജി.എസ്.റ്റി. 12 % 


27 20-21 


2500 


2,20,000 


500 + 60 


5,500 


2500 വലിയ കൂട 

തെകൾ 
ഉല്പാദിപ്പിക്കുന്ന 
ജോലി 


കോട്ടയം 
ജില്ല 


ജി.എസ്.റ്റി. 12 % 


കോട്ടയം 


മേൽ പട്ടികയിൽ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ് ഏകദേശമാണ്. ജോലി പൂർത്തീകരിക്കുന്ന അവസരത്തിൽ അളവിൽ 
വ്യത്യാസം വരാവുന്നതാണ്. യഥാസമയം ജോലികൾ ചെയ്തു തീർക്കാത്തപക്ഷം നിലവിലുള്ള നിയമപ്രകാരം വനം വകുപ്പ് 
നിശ്ചയിക്കുന്ന പിഴ ഒടുക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. മേൽപ്പറഞ്ഞ ഏതു ജോലിയും ഏതുസമയത്തും ഒരു കാരണവും 
കൂടാതെ റദ്ദാക്കുവാൻ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരമുള്ളതായിരിക്കും. നിലവിലുള്ള എല്ലാ ദർഘാസ് കരാർ 
നിബന്ധനകളും ഈ കരാറിനും ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറം ലഭ്യമാകുന്ന അവസാന തീയതിയും സമയവും-- 27-5-2020 , 12 മണി വരെ. 
ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 27-5-2020, ഉച്ചയ്ക്ക് ശേഷം 2.30 മണി വരെ. 
ദർഘാസ് തുറക്കുന്ന സമയവും തീയതിയും - 27-5-2020, ഉച്ചയ്ക്ക് ശേഷം 3 മണി. 


ഏതെങ്കിലും കാരണങ്ങളാൽ 27-5-2020 - ന് അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും അതേ 
സമയത്തും പ്രസ്തുത ദർഘാസ് നടത്തുന്നതാണ്. 


ഈ രണ്ടു തീയതിയിലും ടി ദർഘാസ് നടക്കാതെ വരികയോ ആരും പങ്കെടുക്കാതെ വരികയും ആണെങ്കിൽ മേൽ വിവരിച്ച 
നിബന്ധനകൾക്ക് വിധേയമായി 30-5-2020 , 5-6-2020, 8-6-2020, 12-6-2020 - ന് അതേ സ്ഥലത 

ലത്തും അതേ സമയത്തും പ്രസ്തുത 
ദർഘാസ് നടത്തുന്നതായിരിക്കും. 


നിബന്ധനകൾ 


1 . 


2 . 


ദർഘാസ് ഫോറം പ്രവൃത്തി ദിവസങ്ങളിൽ കോട്ടയം, സോഷ്യൽ ഫോറസ്ട്രി ഓഫീസിൽ നിന്നും ലഭ്യമാകുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ, പൊതുമേഖലാ ബാങ്കിൽ നിന്നോ കോട്ടയം 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസറുടെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായോ പണമായോ ഒടുക്കാവുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ഒരിക്കൽ അടച്ചത് ഒരു കാരണവശാലും മാറ്റി നൽകുകയോ മറ്റ് ജോലികൾക്കുള്ള 
ദർഘാസ് ഫോറത്തിന്റെ വിലയിലേക്ക് മാറ്റി നൽകുകയോ ചെയ്യുന്നതല്ല. 
ഒരാളുടെ പേരിൽ അ നു വ ദിച്ച ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യ പ്പെ ടാ വു ന്നതോ മറ്റ് ജോലികൾക്ക് 
ഉപയോഗിക്കാവുന്നതോ അല്ല. 
ദർഘാസ് സമർപ്പിക്കുന്നതിനുമുമ്പ് കരാറുകാരൻ ദർഘാസ് കരാർ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ടതാണ്. ടെണ്ടർ 
ലഭിച്ചതിനുശേഷം ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട് ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതല്ല. 
കരാറുകാരൻ ദർഘാസ് സമർപ്പിക്കുന്നതിനു മുമ്പ് ജോലി ചെയ്യേണ്ട സ്ഥലവും ചെയ്യേണ്ട ജോലിയും കണ്ട് 
ബോദ്ധ്യപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട് ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതുമല്ല . 
കരാറുകാരൻ കരാർ തുക അടിസ്ഥാന നിരക്കിന്റെ ശതമാനത്തിൽ അക്ക ത്തിലും, അക്ഷരത്തിലും നിശ്ചിത 
കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തിയതിൽ വ്യത്യാസമുള്ളപക്ഷം കുറഞ്ഞ 
തുക രേഖപ്പെടുത്തിയത്കണക്കിലെടുക്കുകയും ആയത് അംഗീകരിക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതുമാണ്. 


3 . 


4 . 


5 . 


156 


12th MAY 2020] 


FOREST DEPARTMENT 


325 


6 . 


7 . 


8 . 


9 . 


10 . 


11. 


12 . 


13 . 


ദർഘാസിൽ രേഖപ്പെടുത്തിയ തുക വനം വകുപ്പിന്റെ അടങ്കൽ തുകയേക്കാൾ വളരെ കുറഞ്ഞ തുകയാണെങ്കിൽ ടി 
തുകയ്ക്ക് ടി ജോലി ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് വനം വകുപ്പിന് സംശയം ജനിക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ 
കരാറുകാരന്റെ വിശദീകരണം തേടുന്നതും ആയത് ബോദ്ധ്യപ്പെടുകയാണെങ്കിൽ പ്രത്യേക സെക്യൂരിറ്റി തുകയായി കരാർ 
തുകയുടെ 10 % പരമാവധി 3 30,000 കരാറുകാരൻ കരാർ സ്ഥിരപ്പെടുത്തുന്നതിനു മുമ്പായി അടയ്ക്കേണ്ടതാണ്. 
കരാറുകാരൻ സമർപ്പിച്ച വിശദീകരണം ബോദ്ധ്യപ്പെടാത്തപക്ഷം ദർഘാസ് നിരാകരിക്കുവാൻ വനം വകുപ്പിന് 
അധികാരമുള്ളതായിരിക്കും, 
ദർഘാസ് ഫോറത്തിന്റെ എല്ലാ കോളവും പൂരിപ്പിക്കേണ്ടതും ദർഘാസ് അടങ്ങിയ സീൽ ചെയ്ത കവറിന്റെ പുറത്ത് 
ജോലിയുടെ പേര് രേഖപ്പെടുത്തേണ്ടതും അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, കോട്ടയം എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതുമാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
അവധിയാവുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയംവരെ ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 
നിശ്ചിത സമയപരിധിയ്ക്കകംലഭിക്കാത്ത ദർഘാസുകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ഓരോ ദർഘാസിന്റെ കൂടെയും X 200 - ന്റെ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ പ്രിലിമിനറി എഗ്രിമെന്റും കൂടാതെ 
പൊതുമേഖലാ ബാങ്കിൽ നിന്നോ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ കോട്ടയം അസിസ്റ്റന്റ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെ 
പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി നിരതദ്രവ്യം അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസിലെ തിരുത്തലുകളിൽ കരാറുകാരന്റെ ഒപ്പുണ്ടായിരിക്കേണ്ടതാണ്. 
നിശ്ചിത സമയപരിധിയ്ക്കുള്ളിൽ ലഭിച്ച ദർഘാസുകൾ നിശ്ചിത സമയത്ത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 
സാധാരണയായി കുറവ് തുക രേഖപ്പെടുത്തിയ ദർഘാസ് സ്വീകരിക്കുന്നതായിരിക്കും. എന്നാൽ ഏത് ദർഘാസ് 
സ്വീകരിക്കുവാനോ നിരാകരിക്കുവാനോ ഉള്ള അധികാരം ദർഘാസ് അംഗീകരിക്കുന്ന ഉദ്യോഗസ്ഥന്ഉണ്ടായിരിക്കുന്നതാണ്. 
ദർഘാസ് സമർപ്പിച്ചതിനുശേഷം അത് പിൻവലിക്കുവാൻ കരാറുകാരന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 
കരാർ അംഗീകരിച്ച വിവരം വിജയിയായ കരാറുകാരന്റെ വിലാസത്തിൽ അറിയിക്കുന്നതും ആയത് ലഭിച്ച് 
3 ദിവസത്തിനകം ? 200 - ന്റെ മുദ്രപ്പത്രത്തിൽ കരാർ ഒപ്പിടേണ്ടതുമാണ്. ആയതിൽ വീഴ്ച വരുത്തുന്നപക്ഷം 
കരാറുകാരൻ സമർപ്പിച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ടി ജോലി കരാറുകാരന്റെ നഷ്ടോത്തര 
വാദിത്വത്തിൽ പുനഃദർഘാസ് ചെയ്യുകയോ രണ്ടാമത്തെ ദർഘാസുകാരന് ജോലി നൽകുകയോ മറ്റ് വിധത്തിൽ ജോലി 
ചെയ്യുകയോ ചെയ്യുന്നതാണ്. ആയതുമൂലം സർക്കാരിലേക്ക്ഉണ്ടാകുന്ന നഷ്ടം നികത്തുവാൻ കരാറുകാരൻ 
ബാദ്ധ്യസ്ഥനാകുന്നതും അല്ലാത്തപക്ഷം കരാറുകാരന്റെ സ്ഥാവരജംഗമ വസ്തുക്കളിൽ നിന്നും റവന്യൂ റിക്കവറി 
നിയമപ്രകാരം ഈടാക്കുന്നതുമായിരിക്കും. 
വിജയിയാകുന്ന കരാറുകാരൻ കരാർ തുകയുടെ 10 % ( പരമാവധി ? 5,00,000 - അഞ്ച് ലക്ഷം രൂപ) സെക്യൂരിറ്റി 
അടക്കേണ്ടതാണ്. ടി സെക്യൂരിറ്റി തുക കരാർ ജോലി അവസാനിച്ച് കരാറുകാരന്റെ ബാദ്ധ്യത തിട്ടപ്പെടുത്തിയതിനു 
ശേഷം മാത്രം തിരികെ നൽകുന്നതായിരിക്കും. 
കരാറുകാരൻ സോൾവൻസി നടത്തിയിട്ടുള്ള വസ്തുക്കൾ കരാർ കാലാവധിയിൽ അന്യാധീനപ്പെടുത്തു വാൻ 
പാടുള്ളതല്ല. ഇക്കാര്യത്തിൽ ആവശ്യമായ സമ്മതപത്രം കരാർ ഒപ്പിടുന്ന സമയത്ത്നൽകേണ്ടതാണ്. 
ദർഘാസ് തുറന്നതിനുശേഷം ലഭിക്കുന്ന യാതൊരു വാഗ്ദാനങ്ങളും സ്വീകരിക്കുന്നതല്ല. 
കരാർ ലഭിക്കാത്ത കരാറുകാരുടെ നിരതദ്രവ്യം വിജയിയായ കരാറുകാരന്റെ ദർഘാസ് സ്ഥിരപ്പെടുത്തിയതിനുശേഷം 
തിരികെ നൽകുന്നതാണ്. 
പട്ടിക യിൽ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ് ഏക ദേശം മാത്ര മാ ണ് . നട പ്പി ലാ ക്കുന്ന സമയത്ത് 
അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകു ന്ന താണ്. യഥാർത്ഥ അളവിലുള്ള ജോലി ചെയ്യു വാൻ കരാറുകാരൻ 
ബാദ്ധ്യസ്ഥനായിരിക്കും. 
കരാർ പ്രകാരമുള്ള തുക ജോലി പൂർത്തിയാക്കിയതിനുശേഷം നൽകുന്നതാണ്. 
മുകളിൽ പറഞ്ഞ ജോലികൾ ടെണ്ടർ അംഗീകരിച്ച് അറിയിക്കുന്ന മുറയ്ക്ക് ആരംഭിക്കേണ്ടതും 2021 മേയ് 2 - ന് 
അവസാനിപ്പിക്കേണ്ടതുമാണ്. ആയതിനുശേഷം ഒരു കാരണവശാലും സമയം നീട്ടി നൽകുന്നതല്ല. ജോലി തുടങ്ങുന്ന 
തീയതി മാറ്റം വരുത്തുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ കോട്ടയം, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ ( ഫോൺ 0481-2310412 ) നിന്നോ, പൊൻകുന്നം 
സോഷ്യൽ ഫോറസ്ടി റെയ്ഞ്ച് ഓഫീസിൽ നിന്നോ ലഭ്യമാകുന്നതാണ്. 


14 . 


15 . 


16 . 


17 . 


18 . 


19 . 


20. 


21. 


അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്ററുടെ 
കാര്യാലയം, കോട്ടയം. 


( ഒപ്പ് 
അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


157 


12th MAY 2020] 


FOREST DEPARTMENT 


326 


തൃശ്ശൂർ ഡിവിഷൻ 


ഇ - ലേല പരസ്യം 


നമ്പർ ടി.എ4-9412 / 2018. 


2020 മേയ് 5. 


തൃശ്ശൂർ ഡിവിഷനിലെ മച്ചാട് റെയിഞ്ചിലെ വാഴാനി ഫേ 

ഫാറസ്റ്റ് സ്റ്റേഷനിലെ 1945-46 ഊരാക്കോട് തേക്ക് തോട്ടം 
ബിറ്റ്- II അടച്ചു മുറി നടത്തി ശേഖരിച്ച തേക്കുവിറകും പലജാതി വിറകും പട്ടിക്കാട് റെയ്ഞ്ചിനുകീഴിൽ വരുന്ന പുത്തൂർ 
സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുറിച്ചുമാറ്റിയ തേക്ക്, ഇരുൾ, മുള്ളൻകൈനി എന്നീ മരങ്ങളും തേക്ക് 
കഴകളും, പലജാതി വിറകും ചുവടെ ചേർക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രകാരം 16-9-2014- ലെ വാല്യം-III , പാർട്ട്- III 
36 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം, സംരക്ഷണവിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 21-8-2014 - ലെ പൊ . ( 4) 29243/13 -ാം നമ്പർ നിബന്ധനകളും 4-11-2014- ലെ വാല്യം-III പാർട്ട്- III 
43 -ാം നമ്പർ കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് 
ഫോറസ്റ്റ്കൺസർവേറ്ററുടെ 17-10-2014- ലെ പാ . (4 ) 29243 / 13 -ാം നമ്പർ നിബന്ധനകളും 24-2-2015- ലെ വാല്യം IV പാർട്ട്- III 8 -ാം 
നമ്പർ കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം വിജിലൻസ് വിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ് 
കൺസർവേറ്ററുടെ 3-2-2015- ലെ പാ . ( 4,29243/13 -ാം നമ്പർ വിജ്ഞാപനങ്ങൾക്കും പൊതു ദർഘാസ് ലേല വ്യവസ്ഥകൾക്കും വനം 
വകുപ്പിൽ നിലവിലുള്ള ഇതര ലേലവ്യവസ്ഥകൾക്കും വിധേയമായി www.mstcecommerce.com എന്ന വെബ്സൈറ്റിലൂടെ 
ഇ - ലേലത്തിലൂടെ വിൽക്കുന്നതാണ്. പട്ടികയിൽ പറയുന്ന ഉൽപന്നങ്ങൾക്കുപുറമേ ഇ - ലേലത്തിനു മുമ്പുവരെ ശേഖരിച്ച് അട്ടി വച്ച് 
അപ്ലോഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും ടി ലേലത്തിലുൾപ്പെടുത്തി വിൽക്കുന്നതായിരിക്കും. ടി ഇ - ലേലത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇ - ലേലത്തിനുമുമ്പ് ? 20,000 ഇ - പേയ്മെന്റ് ഇ - ട്രഷറി ഡിമാന്റ് ഡ്രാഫ്റ്റ് എം . എസ്. ടി. സി . ലിമിറ്റഡ് 
വഴി നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടതാണ്. വിജയിക്കുന്ന ഇ - ലേലക്കാരൻ ഇ - ലേലത്തുകയുടെ 35 % തുക ഇ - ലേല (പ്രകാരം 
കാലാകാലങ്ങളിൽ നിലവിലുള്ള ചരക്കുസേവന നികുതി, വനവികസന നികുതി, ആദായ നികുതി, മറ്റു ബന്ധപ്പെട്ട നികുതികൾ 
എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതാണ്. 


ഇ - ലേല ( പ്രമാണങ്ങളുകളും ഇ- ലേ ഷെഡ്യൂളും www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. 
ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം എസ്. ബി. ഐ .-യുടെ ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ 
മറ്റു ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ ഓൺലൈനായി ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇ - ലേല 
പ്രമാണങ്ങൾ സമർപ്പിക്കാൻ www.mstcecommerce.com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 

ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനുമുമ്പായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും അളവും 
നേരിൽ കണ്ട് ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഇ - ലേലത്തിന് ശേഷമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല. ഈ വിജ്ഞാപന 
തീയതിക്ക് മുൻപായി ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്ത രാവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ടി 
ഇ - ലേലത്തിന് ബാധകമായിരിക്കും. താഴെ കാണിച്ചിട്ടുള്ള തീയതിയിൽ നടക്കുന്ന ഇ - ലേലത്തിൽ വിറ്റുപോകാത്ത ഉല്പന്നങ്ങളും 
പുതുതായി വരുന്ന ഉൽപ്പന്നങ്ങളും 11-5-2020, 19-5-2020 എന്നീ തീയതികളിൽ നടക്കുന്ന പുനർലേലത്തിലൂടെ വിൽപ്പന 
നടത്തുന്നതാണ്. 


പട്ടിക 


കമ 


റെയിഞ്ച് 


ഡമ്പിംഗ് ഡിപ്പോയുടെ 

പേര് 


ഉൽപ്പന്നത്തിന്റെ 


അളവ് 


നമ്പർ 


ഇനം 


മച്ചാട് 


അമ്പലപ്പാട് ഡമ്പിംഗ് ഡിപ്പോ 


തേക്ക് വിറക് 


66.85 മെ.ടൺ 


2 


പലജാതി വിറക് 


6.5 മെ.ടൺ 


3 3 


3 


പട്ടിക്കാട് 


പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 


തേക്ക് തടികൾ 


4.038 ക്യൂ.മീ. 


4 


ഇരുൾ തടികൾ 


0.819 കൃ.മീ. 


3 5 


5 


മുള്ളൻ കൈനി 


ൻ എ 


3 3 


0.148 കൃ.മീ. 


6 


തേക്ക് കഴകൾ 


99 


210 എണ്ണം 


7 


പലജാതി വിറക് 


31.5 മെ.ടൺ 


3 3 


ഇ - ലേല തീയതിയും സമയവും 1-6-2020 ( 1.30 മണി മുതൽ 3.30 മണി വരെ). 


പുനർ ലേല തീയതികൾ -8-6-2020, 15-6-2020, 22-6-2020, 29-6-2020, 1.30 മണി മുതൽ 3.30 മണി വരെ. 


ആകെ വോട്ടുകൾ - 20 എണ്ണം. 


158 


12th MAY 2020 ] 


FOREST DEPARTMENT 


327 


ഇ - ലേല പ്രമാണങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി - ലേല തീയതിക്ക് 15 ദിവസങ്ങൾക്കുമുമ്പ്. 


mloo Bojo 20,000 . 


ഇ - ലേലത്തിൽ ഏറ്റവും കൂടിയ ഉചിതമായ തുക രേഖപ്പെടുത്തുന്ന ലേലക്കാരുടെ പേരിൽ ഇ - ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ്. 
ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ബാംഗ്ലൂർ എം , എസ്. റ്റി . സി . ലിമിറ്റഡിന്റെ ഓൺലൈനിൽ രജിസ്റ്റർ 
OⓇ00100 mo. M - cele mlm m m D C 220. 24 m . 91. ml. elolg wloog www.mstcecommerce.com 9M 
വെബ്സൈറ്റിൽ ലഭ്യമാണ്. 

കൂടുതൽ വിവരങ്ങൾ Oj 8 wolum08 Godoogyanolmoos duojoelpool08 mlmo (Cond: 0487 2361268 ), 
02/08 (8547601630 ) boom 600 mlo mlmo (nucoml Blom63133108 elejom . 


No. TA4-9412/2018 . 


5th May 2020 . 


It is hereby notified that miscellaneous and teak fire wood collected from 1945-46 Oorakode Teak Plantation -final 
felling works in Vazhani Forest Station of Machad Range and Teak , Irul, Mullan kaini, Teak poles and miscellaneous 
firewood collected from Puthur zoological park area in Pattikkad range of Thrissur Division will be sold through 
e - Auction shown in the schedule. by www.mstcecommerce.com subject to the conditions notified vide notification 
No. Pro .(4 ) 29243/13 dated 21-8-2014 of the Additional Principal Chief Conservator of Forests (Protection ) 
Thiruvananthapuram published in Kerala Gazette No. 36 Vol. III Part III dated 16-9-2014 . Notification No. Pro.( 4 ) 29243/13 
dated 17-10-2014 of the Additional Principal Chief Conservator of Forests (P ) Thiruvananthupuram published in Kerala 
Gazette No. 43 Vol. III Part III dated 4-11-2014 and Notification No. Pro . ( 4 ) 29243/13 dated 3-2-2015 of the Additional 
Principal Chief Conservator of Forests (Vigilance ) Thiruvananthapuram published in Kerala Gazete No. 8 Vol. III Part . III 
dated . 24-2-2015 other conditions prevalent in the Forest Department. Besides the quantity shown in the schedule , the 
quantity if any delivered to dumping sites before the date of e -Auction and that could be lotted immediately before the 
e -auction will also be placed in the e-auction . Those who wish to participate have to remit an amount of 20,000 
towards EMD as e -payment before the e-auction through MSTC Limited , Successful bidders will have to remit 35 % of the 
bid amount on the e -auction date itself through e-payment. Successful bidders will have to remit the balance value , VAT, 
Forest Development Tax , Income Tax and such other taxes that are prevailing at the time of e -auction within the stipulated 
time limit . 


e - Auction documents and connected records are available in the website www.mstcecommerce.com . The Earnest 
Money Deposit should be submitted on e -payment/e- treasury /demand draft /MSTC through the internet online banking of 
SBI or through NEFT for other banks. For submission of e -auction visit the website www.mstcecommerce.com . 

Intending persons may ensure the quantity and quality of materials put up for e-auction before the commencement 
of the same and no complaints will be entertained after the e- auction . In case any Govt. Department requires any of the 
materials put up for the e - auction , the quantity remaining after their selection only will be 
re -auctioned . The quantity that may become ready for sale after the publication of this notification will also be included 
in the e -auction . Any further notification to the sale conditions that may be issued by the Government after the issuance 
of this notification will also be applicable to this e -auction . 


SCHEDULE 


Sl. No. 


Range 


Name of Dumping Depot 


Species 


Quantity 


1 


Machad 


Ambalapad Dumping Depot 


Teak fire wood 


66.85 MT 


2 


Miscellaneous fire wood 


6.5 MT 


22 


99 


3 


Pattikkad 


Puthur Zoological park area 


Teak logs 


4.038 M 


4 


Irul logs 


0.819 M 


29 


92 


5 


Teak Poles 


210 Nos. 


99 


22 


6 


Mullan kaini 


0.148 M 


22 


22 


7 


Miscellaneous firewood 


31.5 MT 


29 


99 


Gaz. No. 19 /2020 /DTP (Forest) . 


159 


12th MAY 2020 ) 


FOREST DEPARTMENT 


328 


Date and time of e -auction -- 1-6-2020 at 1.30 p . m . to 3.30 p . m . 


Date and time of re e- auction -8-6-2020 , 15-6-2020 , 22-6-2020 & 29-6-2020 (1.30 p . m . to 3.30 p . m .). 


Total lots presented for sale — 20 lots . 


Date from which the e-auction notification and relevant documents will be available in the website - 15 days before auction date . 


Earnest Money Deposit_R 20,000 . 


The e -auction will be knocked down in the name of the highest bidders. 


Those who are interested to participate in the e- auction should be registered buyer online with MSTC Limited , 
Banglore. Conditions for e- auction will be available at the website www.mstcecommerce.com . 


Range Forest Office , Machad — 8547601630 . 


Range Forest Office , Pattikkad — 8547601690 . 


Office of the Divisional Forest Officer , 
Thrissur. 


A. RENJAN IFS , 

Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


ദർഘാസ് ലേല പരസ്യം 


നമ്പർ ടി.എ.4-1402 / 2014 . 


2020 മേയ് 5 . 


താഴ 


തൃശ്ശൂർ ഡിവിഷനിൽ വിവിധ വനംകുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയതിനെത്തുടർന്ന് പിടിച്ചെടുത്ത 
പട്ടികയിൽ പറയുന്ന വാഹനങ്ങൾ ലേലത്തിൽ വാങ്ങുന്നതിന് താൽപ്പര്യമുള്ളവരിൽ നിന്നും സീൽവച്ച് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകമായി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
18-6-2020- ന് ഉച്ചയ്ക്ക് 1 മണി വരെ അയ്യന്തോളിലുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച് 
സീൽ ചെയ്ത ദർഘാസുകൾ അന്നേ ദിവസം ഉച്ച തിരിഞ്ഞ് 3 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 18-6-2020- ന് ഉച്ചയ്ക്ക് 
ശേഷം 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ പ്രസ്തുത വാഹനങ്ങൾ ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം ലേലക്കാരുടെ 
സാന്നിദ്ധ്യത്തിൽ ലഭിച്ച ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്തവരുടെ പേരിൽ മുഖ്യ വനപാലകന്റെ അന്തിമ ഉത്തരവിന് വിധേയമായി വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. എന്തെങ്കിലും 
കാരണവശാൽ ദർഘാസ് ലേലം അന്ന് നടന്നില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ദർഘാസ് ലേലം നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും 
വീണ്ടും നടത്തുന്നതാണ്. മേൽപറഞ്ഞ നിബന്ധനകളെല്ലാം മാറ്റിവച്ച ദിവസങ്ങളിൽ നടത്തുന്ന ദർഘാസ്{ ലേലത്തിനും 
ബാധകമായിരിക്കും. 


നിരതദ്രവ്യം പണമായി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 
തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ മച്ചാട് പട്ടിക്കാട് റെയിഞ്ചുകളിലോ പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെട്ടാൽ 
അറിയാവുന്നതാണ്. 


പുനർ ദർഘാസ് ഫോറം ലഭ്യമാകുന്ന തീയതി 22-6-2020, 26-6-2020, 30-6-2020 . 


പുനർ ദർഘാസ് തിരികെ ലഭിക്കേണ്ട സമയം അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ. 


പുനർ ദർഘാസ് തുറക്കുന്ന സമയം അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3.30 മണി. 


ഫോൺ നമ്പർ: 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, തൃശ്ശൂർ-0487 2361268 


പട്ടിക്കാട് റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ 


8547601690 


മച്ചാട് റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ 


-8547601630 


160 


12th MAY 2020] 


FOREST DEPARTMENT 


329 


പട്ടിക 


കമ 


ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന 


വാഹനത്തിന്റെ ഇനവും 
രജിസ്റ്റർ നമ്പരും 


നിരതദ്രവ്യം 

₹ 


ദർഘാസ് ഫോറത്തിന്റെ 

വില 3 


നമ്പർ 


സ്ഥലം 


1 


KL -08 - V -1558 TVS 


25 


300+ ജി . എസ്. ടി . 


മാന്ദാമംഗലം ഫോറസ്റ്റ് 
റ്റേഷൻ കോമ്പൗണ്ട് 


Motor cycle 


2 


250 


300+ ജി. എസ്. ടി. 


KL -46J- 2248 Hero Honda 
Motor cycle 


പൊങ്ങണംകാട് ഫോറസ്റ്റ് 
റ്റേഷൻ കോമ്പൗണ്ട് 


3 


KL - Q - 8317 Ambassador Car 


175 


300+ ജി. എസ്. ടി . 


അകമല ഫോറസ്റ്റ് 
സ്റ്റേഷൻ കോമ്പൗണ്ട് 


നിബന്ധനകൾ 


1 . 


വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വാഹനം ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദത്തോടെ ഓഫീസ് 
സമയങ്ങളിൽ പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. ലേലം ഉറപ്പിച്ച ശേഷം വാഹനത്തെ സംബന്ധിക്കുന്ന യാതൊരു പരാതിയും 
സ്വീകരിക്കുന്നതല്ല. 


2 . 


ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ മറ്റ് അധികാരികളോ 
നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോപാസ്പോർട്ടിന്റെ കോപ്പിയോ 
സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 


3 . 


ദർഘാസ് ഫോറം ലേല ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ അപേക്ഷകന് ലഭിക്കുന്നതാണ്. 


4 . 


ദർഘാസ് 

സമർപ്പിക്കുമ്പോൾ നിര തദ വ്യം ദർഘാസിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


5. ഏറ്റവും കൂടുതൽതുക വാഗ്ദാനം ചെയ്യുന്ന ദർഘാസുകൾ/ ലേലം മേലധികാരത്തിലേക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും 

മറ്റു ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾ തന്നെ തിരിച്ചു നൽകുന്നതുമാണ്. 


6 . 


ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയെക്കാൾ കൂടുതലാണെങ്കിൽ ദർഘാസ്ലേലസംഖ്യയുടെ 35 % ( നിരതദ്രവ്യം സംഖ്യ 
ഉൾപ്പെടെ) വിജയിയായ ദർഘാസുകാരൻ അപ്പോൾതന്നെ അടയ്ക്കേണ്ടതാണ്. 


7. ദർഘാസ്/ ലേല വിൽപ്പന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അംഗീകാരത്തിനു വിധേയമായിട്ടായിരിക്കും. ദർഘാസുകൾ 

സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസുകാരെ മാത്രമേ തുടർന്നുള്ള ലേലത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. 


8 . 


ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യ യും നിയമപ്രകാരമുള്ള 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


9 . 


മേൽപ്പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ തുകയും 
18 % പലിശയും ദിവസം ഒന്നിന് ? 20 നിരക്കിൽ ഇരിപ്പു വാടകയും വസൂലാക്കി മറ്റൊരു 15 ദിവസം സമയം കൂടി 
ത്യശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അനുവദിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ 30 ദിവസത്തിനുശേഷം അവധി 
അനുവദിക്കുന്നതല്ല. അപ്രകാരം സമയ പരിധിക്കുള്ളിൽ തുക ഒടുക്കി വാഹനം നീക്കം ചെയ്യാത്ത പക്ഷം ദർഘാസുകാർ 
ദർഘാസ്/ ലേ ദിവസം അടച്ച തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും വാഹനം വീണ്ടും ലേല വിൽപ്പന 
നടത്തുന്നതുമായിരിക്കും. 


10. ലേല ദർഘാസ് സംബന്ധിച്ച പോസ്റ്റ് ഓഫറുകൾ ലേലം ദർഘാസിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക ഒരു 
ലക്ഷത്തിൽ കുറവാണെങ്കിൽ 20 ( ഇരുപത്) ശതമാനവും ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ 
10 ശതമാനവും കൂടുതലായിട്ടുള്ള വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയുള്ളൂ. നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾഉണ്ടെങ്കിൽ 
ആയത് ലേലം/ ദർഘാസ് കഴിഞ്ഞ് 7 ( ഏഴ്) ദിവസത്തിനകം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


161 


12th MAY 2020] 


FOREST DEPARTMENT 


330 


11 . മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ മുൻ 

ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതും മുൻലേലത്തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. ഈ 
ലേലം കൊണ്ട് സർക്കാരിന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ നഷ്ടം വരുന്ന തുക മുൻ ലേലക്കാരനിൽ 
നിന്ന് ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ മുൻ ലേലക്കാരന് ആയതിന് 
യാതൊരു അർഹതയും ഉണ്ടായിരിക്കുന്നതല്ലാത്തതും ആയതു മുഴുവൻ സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതുമായിരിക്കും. 


12 , ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധി ദിവസമായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസംപത 
സ്ഥലത്തും സമയത്തും ദർഘാസ് ലേലം നടത്തുന്നതായിരിക്കും. 


13. മുകളിൽ പറഞ്ഞ വാഹനങ്ങൾക്കുപുറമേ ഏതെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 


14 . 


ലേലം 


വാഹനത്തിന്റെ ആർ. സി . ബുക്കും മറ്റു അനുബന്ധരേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തപക്ഷം അവ 
വിളിച്ചെടുക്കുന്നവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ലഭ്യമാക്കേണ്ടതാണ്. 


15 . 


ഓരോ വാഹനത്തിനും ദർഘാസും ലേലവും പ്രത്യേകം പ്രത്യേകമായിരിക്കും. 


16. മേൽപ്പറഞ്ഞ വാഹനങ്ങളിൽ X 10,000- മോ അതിൽ കുറവോ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വാഹനങ്ങൾക്ക് വിജയിയായ 

ലേലക്കാരൻ ദർഘാസുകാരൻ മുഴുവൻ തുകയും ലേലദിവസം തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 


11 . 


വനം വകുപ്പിൽ നിലവിലുള്ള ലേല നിബന്ധനകൾ ഈ ലേലത്തിലും ബാധകമായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ കാര്യാലയം, 
തൃശ്ശൂർ. 


എ . രഞ്ചൻ, ഐ.എഫ്.എസ്., 
ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


162 


